Kerala Gazette No . 23 dated 6th June 2017 . 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 
കൊല്ലം സബ്കളക്ടറുടെ നടപടിക്രമം 
[ ഹാജർ: ഡോ . ചിത്ര , എസ്. ( ഐ . എ .എസ്.)] 


നമ്പർ എഫ് - 6829 / 2017. 

2017 ഏപ്രിൽ 12 . 
വിഷയം: ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) മാങ്കോട് വില്ലേജിൽ ഷംല മൻസിലിൽ ശ്രീമതി ഷഹീറാ ബീവി സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 28- 3-2017 - ലെ എഫ്1/ 5505/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


- വില്ലേജ്, സർ / 
ബ്ലോക്ക് നമ്പർ റീസർവ്വ 

സബ് ഡിവിഷൻ 

നമ്പർ 


| 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

ഒന്നിന്) 


കൊട്ടാരക്കര 


ഷഹീറാബീവി, 
ഷംലാ മൻസിൽ, 
മാങ്കോട് 


മാങ്കോട് 
- 52 


15, 000 


267 / 15 
267 / 12 


Govt. Property 

Re. 1 


Residential plot 
with Panchayath 

road access 


2017 ഏപ്രിൽ 19 . 


നമ്പർ എഫ് - 19796 / 2016. 

വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5( 4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013 -ാം തീയതിയിലെ M1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
- (3) കലയപുരം വില്ലേജിൽ അന്തമൺമുറി സുമേഷ്ഭവനിൽ ശ്രീമതി അനികുമാരി സമർപ്പിച്ച അപേക്ഷ . 

| ( 4) കൊട്ടാരക്കര തഹശീൽദാരുടെ 28 -9 - 2016, 8 - 12- 2016 തീയതികളിൽ എഫ്1 / 14495/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 

ടനവാദം 

~~ ~ . : 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

341 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് വില്ലേജ്, സർവെയ 

6 - 3- 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് നമ്പർ റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


17 / 12 


18,000 


Wet land 
- 3 , 500 


Residential plot 
with road access 


ശ്രീമതി അനികുമാരി, കൊട്ടാരക്കര കലയപുരം 
സുരേഷ്ണഭവനം, 
അന്തമൺ മുറി, 
- കലയപുരം 


നമ്പർ എഫ് -19797 / 2016. 

2017 ഏപ്രിൽ 19 . 
വിഷയം:- ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കലയപുരം വില്ലേജിൽ അന്തമൺമുറിയിൽ സുരേഷ്ഭവനിൽ ശ്രീമതി മിനികുമാരി സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 28 - 9- 2016 , 8- 12 -2016 തീയതികളിൽ എഫ്1/14496 / 16 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവെയ 

6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക്നമ്പർ റീസർ / വിജ്ഞാപനത്തിലെ 

നിർണ്ണയിച്ച 
- സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


17 / 13 


18,000 


Wet land 
- 3 , 500 


- Residential plot 

with road access 


ശ്രീമതി മിനികുമാരി, കൊട്ടാരക്കര കലയപുരം 
സുരേഷ്ഭവനം, 
അന്തമൺ മുറി, 
കലയപുരം 


നമ്പർ എഫ് - 8161/ 2017. 


2017 ഏപ്രിൽ 19. 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന : - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28 എ ( ന്യായവില നിർണ്ണയം) ചട്ടം 3 (7 ), ചട്ടം (4). 

(2) പാരിപ്പള്ളി വില്ലേജിൽ പുത്തൻകുളം ചേരിയിൽ ഷൈനി ഭവനിൽ ശ്രീമതി ഹേമ സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം തഹശീൽദാരുടെ 3- 4-2017 - ലെ ബി18 / 7476/2017 -ാം നമ്പർ റിപ്പോർട്ട്. 


342 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sub Division 


Local Body 


Taluk 


Village 


Classification 


Si. 
No. 


Block 
No. 


Re -survey 

No. 


Fair Value 
per Are 


20 


Kollam 


Kalluvathukkal 

GP 


Paripally 


17 ,000 


Residential 

plot with 
Panchayath 
road access 


നമ്പർ എഫ് -19743/ 2016. 


2017 ഏപ്രിൽ 22. 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28 എ , ( ന്യായവില നിർണ്ണയം) ചട്ടം 3 (7), ചട്ടം (4). 


(2) പള്ളിമൺ വില്ലേജിൽ പള്ളിമൺ ചേരിയിൽ ചരുവിള വീട്ടിൽ ശ്രീമതി കമലമ്മ സമർപ്പിച്ച അപേക്ഷ . 


(3) കൊല്ലം തഹശീൽദാരുടെ 25 -3 - 2017 - ലെ ബി18 / 1670 / 2017 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sub Division 


Local Body 


Taluk 


Village 


Classification 


Si. 
No. 


Block 
No. 


Re - survey 

No . - 


Fair Value 
per Are 


- 1 


20 


110 


5/2 


Nedumpana 


Kollam 


Pallimon 


17,290 


GP 


Residential 
plot without 
vehicular 
access 


നമ്പർ എഫ് -6890/ 2017 . 


2017 ഏപ്രിൽ 22. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2-2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) വിളക്കുടി വില്ലേജിൽ കാര്യറ മുറിയിൽ കല്ലുവിള പടിഞ്ഞാറ്റതിൽ അലക്സ് മാത്യു സമർപ്പിച്ച അപേക്ഷ . 

(4) പത്തനാപുരം തഹശീൽദാരുടെ 7 -3-2017 - ലെ ബി4/ 34 /17 നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


343 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് വില്ലേജ്, സർ / 
ബ്ലോക്ക് നമ്പർ റീസർവ്വ 

സബ് ഡിവിഷൻ 

നമ്പർ 


- 6 - 3 - 2010 - ലെ 

പുനർ 

- പുനർ 
വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ 

കാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

ഒന്നിന്) 


19 ,760 


202 / 1/ 22 
202 / 1/ 49 


സർക്കാർ ഭൂമി 
- 19, 760 


ശ്രീ അലക്സ് മാത്യു , പത്തനാപുരം വിളക്കുടി 
കല്ലുവിള , 
പടിഞ്ഞാറ്റതിൽ, 
കാര്യറ, വിളക്കുടി. 


Residential plot 
with Panchayat 

road access 


നമ്പർ എഫ് - 20942/ 2016. 

2017 മേയ് 2. 
വിഷയം:- ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന. (1) കേരള മുദ്രപ്പത് നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ശ്രീ . മുഹമ്മദ് അബ്ദുൾഖാദർ, തോട്ടകത്ത് വീട്, കോമളംകുന്ന്, പുനലൂർ വില്ലേജ് സമർപ്പിച്ച അപേക്ഷ . 

(4) പുനലൂർ തഹശീൽദാരുടെ 17 - 12 - 2016, 10 - 3- 2017 തീയതികളിലെ ബി3 -7616 /2016 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ താലൂക്ക് 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, - സർവ്വ 

6 - 3- 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് നമ്പർ റീസർവെയ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


പുനലൂർ 


പുനലൂർ 


404/15 


404/ 45 


24, 710 


- Govt. property 

Re. 1 


" re.1 


ശ്രീ മുഹമ്മദ് 
അബ്ദുൾ ഖാദർ, 
തോട്ടകത്ത് വീട്, 
കോമളംകുന്ന്, 
പുനലൂർ വില്ലേജ് 


Residential plot 

with Private 
road access 


നമ്പർ എഫ് -20798 / 2016 . 


2017 


മേയ് 


6. 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28 എ , ( ന്യായവില നിർണ്ണയം) ചട്ടം 3 ( 7), ചട്ടം (4 ). 


(2) വിളക്കുടി വില്ലേജിൽ തോണിക്കടവ്, ആഞ്ഞിലിവിള പുത്തൻവീട്ടിൽ ശ്രീ . സെയുനുദ്ദീൻ സമർപ്പിച്ച അപേക്ഷ . 
(3) പത്തനാപുരം തഹശീൽദാരുടെ 5- 10-2016 , 1-4- 2017 തീയതികളിലെ എഫ്- ബി4- 6722/2016 -ാം നമ്പർ റിപ്പോർട്ട്. 


344 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


SI. 
| No. 


Classification 


Block 
No. 


Survey 

No . 


Village 


Fair Value 
per Are 


Vilakkudy 


Pathanapuram 


Vilakkudy 


Wet land 


16,055 


156/1/157/2 
156/1 /157/4 


G .P 


നമ്പർ എഫ് - 9225/ 2017 . 


2017 


മേയ് 


11. 


വിഷയം:- - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത്ഉത്തരവാകുന്നു . 
സൂചന - (1) കേരള സ്റ്റാമ്പ് ആക്ട്, 1959 സെക്ഷൻ 28 എ , (ന്യായവില നിർണ്ണയം) ചട്ടം 3 (7), ചട്ടം (4). 

(2) വടക്കേവിള വില്ലേജിൽ അഫ്സൽ മൻസിലിൽ ശ്രീമതി ഒസീലാബീവി സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം തഹശീൽദാരുടെ 26- 4- 2017 -ാം തീയതിയിലെ എഫ്- ബി18 - 9238/ 2017 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sub Division 


Local Body Taluk 


Village 


Classification 


Si. 
No. 


Block 
No. 


Re-survey 

No. 


Fair Value 
per Are 


- 1 


25 


272 


1972 


Kollam 


Eravipuram 


3, 00,000 


Kollam 
Corporation 


Residential 
plot with 
pathway 

access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


- (ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: എസ്. ഹരികിഷോർ ഐ . എ .എസ്.) 


നമ്പർ സി3 - 20296/ 2016. 

2016 ജൂ ലൈ 4. 
വിഷയം: ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ 

ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവ്വ 6 / 2, 6 / 12 , 6/ 13, 6/ 14, 6 /15 , 12 / 11 , 14/ 13 എന്നിവയിൽപ്പെട്ട ഭൂമിയുടെ ന്യായവില 

പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന (1) പെരിങ്ങനാട് വില്ലേജിൽ മേലൂട്മുറിയിൽ കളരിക്കൽ പടിഞ്ഞാറ്റേതിൽ ശ്രീ. ബാലകൃഷ്ണപിള്ള, ടിയാൻ ഭാര്യ 

- ശ്രീമതി ഗീത എന്നിവരുടെ അപേക്ഷ . 

- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 25- 5- 2016- ലെ സി3 - 1513 /2016 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവ്വ 6/2, 6/12, 6/13, 6/ 14, 
6/ 15, 12 / 11, 14 /13 എന്നീ വസ്തുക്കൾക്ക് ആർ. ഒന്നിന് - 2,50,000 (രണ്ടര ലക്ഷം രൂപ മാത്രം) ന്യായവില നിശ്ചയിച്ചുവന്നത് 
കുറച്ചുകിട്ടണമെന്ന് ശ്രീ . ബാലകൃഷ്ണപിള്ള, ടിയാൻ ഭാര്യ ശ്രീമതി ഗീത എന്നിവർ സമർപ്പിച്ച അപേക്ഷയിൽ അടൂർ റിവ്യൂ 
ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


Gaz . No . 23 / 2017/DTP /CLR (Fair Value-Supplement ). 


345 


സർവ്വേ നമ്പർ 6/2, 6/ 13 , 6/ 14 , 12 /11, 14 / 13 എന്നീ വസ്തുക്കൾ ശ്രീ . ബാലകൃഷ്ണ പിള്ളയുടെ പേരിലും 6/ 12 , 6/ 15 എന്നീ 
വസ്തുക്കൾ ശ്രീമതി ഗീതയുടെ പേരിലും കൊണ്ടുകിടക്കുന്നതായും ഭൂമിയുടെ വിലയിൽ ഗണ്യമായ കുറവ് വന്നിട്ടുള്ളതിനാലും 
കാര്യമായ ക്രയവിക്രയങ്ങൾ നടക്കാത്തതിനാലും ടി സ്ഥലങ്ങളുടെ ന്യായവിലയിൽ കുറവ് വരുത്താവുന്നതാണെന്ന് സൂചന (2 ) 
പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


-- റീസർവേ നമ്പർ 6 / 2 , 6 / 13 , 6 / 14 , 6 / 15 എന്നിവയിൽപ്പെട്ട വസ്തുക്കൾ വാസയോഗ്യമായതും പഞ്ചായത്ത് വഴി 
സൗകര്യമുള്ളതുമായ സ്ഥലങ്ങളാണെന്നും “ Residential plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. 
ആർ. ഒന്നിന് - 2,00,000 (രണ്ട്ലക്ഷം രൂപമാത്രം), റീസർവേ 6/ 12, 14/ 13 എന്നിവയിൽപ്പെട്ട വസ്തുക്കൾ “Residential plot with 
Panchayat road access ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 50,000 ( അൻപതിനായിരം രൂപ മാത്രം), റീസർവ്വേ 
12/ 11- ൽപ്പെട്ട നിലത്തിന് ആർ ഒന്നിന് - 10 , 000 ( പതിനായിരം രൂപ മാത്രം) ന്യായവില പുനർ നിർണ്ണയിക്കാവുന്നതാണെന്നും 
സൂചന 2 പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12- ൽ റീസർവ്വ 6 / 2, 6/ 13 , 6 /14, 6/ 15 
എന്നിവയിൽപ്പെട്ട വസ്തുക്കൾ “Residential plot with Panchayat road access ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 
- 2, 00 ,000 (രണ്ട്ലക്ഷം രൂപ മാത്രം), റീസർവ്വേ 6/ 12 , 14/ 13 എന്നിവയിൽപ്പെട്ട വസ്തുക്കൾ “Residential plot with Panchayat 
road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 50, 000 ( അമ്പതിനായിരം രൂപ മാത്രം), 
റീസർവ്വ 12 /11- ൽ പ്പെട്ട ഭൂമി “ wet land ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 10,000 ( പതിനായിരം രൂപ മാത്രം) 
ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 

FORM " C 

NOTIFICATION 
No. C3-20296/2016. 

4th July 2016 . 
Whereas, it is expedient to publish a notification showing the revised fair value of land as required under section 
28A of the Kerala Stamp Act , 1959 , read with sub -rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) 
Rules 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in scheduled hereto : 


SCHEDULE 


District - -Pathanamthitta . 


Taluk - Adoor. 


Village — Peringanadu . 


Sub 


Survey 
- No. 


Re -survey 

Block 


Fair Value 
already fixed 


Re- survey 

y 
No. 


Panchayat/ 
Municipality 


Division 

No . 


Ward 
No . 


Classification 

of use 


Revised 
Fair Value 

Per Are 


| 1 


12 


6 


2 - 


Pallickal 


2,50,000 


2, 00 ,000 


2 


12 


6 


12 


Pallickal 


2 ,50,000 


50,000 


12 


6 


13 


Pallickal 


2 ,50, 000 


2, 00,000 


12 


6 


14 


Pallickal 


| Residential plot 
with Panchayath 

road access 
Residential plot 
with Panchayath 

road access 
Residential plot 
with Panchayath 

road access 
Residential plot 
with Panchayath 

road access 
Residential plot 
with Panchayath 
road access 

Wet land 
Residential plot 
with Panchayath 

road access 


2,50 ,000 


2, 00 ,000 


12 


6 


15 


Pallickal 


2 ,50,000 


2,00,000 


- 6 
- 7 


12 
12 


12 
14 


11 
13 


Pallickal 
Pallickal 


. 


2,50, 000 
2 ,50, 000 


10,000 
50, 000 


Collectorate , 
Pathanamthitta . 


( Sd .) 
For District Collector. 


346 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ ഐ . എ .എസ്.) 
നമ്പർ സി11 - 127836 / 2017 . 

2017 മേയ് 10. 
വിഷയം: -- ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയം - അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ 

റീസർവ്വ 420 / 4 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന : - (1) ശ്രീ. സന്തോഷ്, കല്ലുവിള കിഴക്കേതിൽ, തുവയൂർ തെക്ക് കടമ്പനാടിന്റെ 5 - 4- 2017 - ലെ അപേക്ഷ . 

- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 3 -5 -2017 - ലെ 2962/ 2017/ സി3 നമ്പർ റിപ്പോർട്ട്. 


- പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14 - ൽ റീസർവ്വ 420 / 4 - ൽപ്പെട്ട 
ഭൂമിയ്ക്ക് ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് സൂചന ( 1) പ്രകാരം ശ്രീ . സന്തോഷ് സമർപ്പിച്ച അപേക്ഷയിന്മേൽ സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർമുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം കടമ്പനാട് വില്ലേജിൽ 8925 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരംതീരുവ 
യിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും അപേക്ഷാ സ്ഥലത്തിന് ആർ ഒന്നിന് - 75 ,000 ( എഴുപത്തയ്യായിരം രൂപ) ന്യായവില 
നിശ്ചയിച്ച് "Residential plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നൽകാവുന്നതാണെന്ന് സൂചന (2) 
പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ കടമ്പനാട് വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 14- ൽ റീസർവ്വ 420/ 4 - ൽപ്പെട്ട ഭൂമി 
"Residential plot with Panchayat road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 75,000 (എഴുപത്തയ്യായിരം രൂപ 
മാത്രം) ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


FORM " C 


NOTIFICATION 
No, C11 - 127836/2017. 

10th May 2017. 
Whereas , it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub - rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the fair value of the land in Pathanamthitta District is hereby fixed finally as shown in the Scheduled hereto : 


SCHEDULE 


District Pathanamthitta . 


Taluk - Adoor. 


Village — Kadampanadu . 


Fair Value 
already fixed 


Survey 
- No. 


Re-survey 

Block 


Re-survey 

No. 


Sub 
Division 

No. 


Panchayat/ 
| Municipality 


Ward 
No. 


Classification 

of use 


Revised 
Fair Value 
Per Are 


- .. 


14 


420 


4 


Kadumpanadu ... 


75,000 


Panchayat 


Residential plot 
with Panchayat 

road access 


Collectorate, 
Pathanamthitta . 


| (Sd.) 
District Collector. 


FORM ‘ A ’ 
[ See Rule 4 ] 
NOTIFICATIONS 


Whereas, it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp Act, 
1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 , the fair value of the land in 
Pathanamthitta District is hereby fixed finally as shown in the Scheduled hereto : 


347 


No. B3-4377 /2016 . 


10th May 2017 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village and 

Survey No. with 
Sub division No. 


Corporation / 
Municipality / 
Panchayath 


Fair Value of the 

Land fixed 


Classification 

by use 


Ward 


(1) 


(2) 


( 3 ) 


(5 ) 


(7 ) 


Pathanamthitta 


Thiruvalla 


Panchayath 


62,500 


Kaviyoor Village 

Resurvey 
No. 116 /4 


(6 
Residential plot 
with Panchayath 

road access 


No. B3 - 499 /2017 . 


10th May 2017 


SCHEDULE 


Name of 
District 


Name of 

Taluk 


Name of Village and 

Survey No. with 
Sub division No. 


Fair Value of the 

Land fixed 


Classification 

by use 


Ward 


Corporation / 
Municipality / 
Panchayath 

(4) 
Panchayath 


( 3 ) 


( 5 ) 


(6 ) 


(1) 
Pathanamthitta Mallappally 


90 ,000 


Kallooppara 

Village 
Re- survey No. 324 /8 


Residential plot 
with NH PWD 
road access 


No. B3- 1419 /2017 . 


10th May 2017 . 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village and 

Survey No. with 
aan 
Sub division No. 

con No 


Corporation / 
Municipality/ 
Panchavath 


Fair Value of the 

Land fixed 


Classification 

by use 


Ward 


- (1) 


(2) 


( 3) 


Pathanamthitta 


Thiruvalla 


Panchayath 


3,00 ,000 


Thottappuzhassery 

Village 
Re-survey No. 135 / 8 - 3 


Commercially 
important plot 


(4) 


No . B3- 1433 /2017. 


10th May 2017 


SCHEDULE 


Name of 
District 


Name of 

Taluk 


Name of Village and 

Survey No. with 
Sub division No . 


Classification 

by use 


Fair Value of the 

Land fixed 


Ward 


Corporation / 
Municipality / 
Panchayath 

(4) 


( 1) 


(2 ) 


(3) 


(5) 


(6) 


(7) 


Pathanamthitta 


Thiruvalla 


Panchayath 


3,00 ,000 


Thottappuzhassery 

Village 
Re-survey No. 135/8 -2 


Commercially 
important plot 


Revenue Divisional Office , 
Thiruvalla . 


(Sd.) 
Sub Collector 


348 


IDUKKI DISTRICT 


ദേവികുളം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ഡോ . ശ്രീറാം വെങ്കിട്ടരാമൻ, ഐ . എ .എസ്.) 


നമ്പർ ബി4 - 1149 / 2015. 


2017 ഏപ്രിൽ 17 . 


വിഷയം:- പട്ടയവസ്തുവിന്റെ ഫെയർവാല്യൂ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന. (1) ശ്രീ . മുഹമ്മദ് ഷാഫി s/o മീരാൻ മൗലവി, പൂണുക്കുടിയിൽ സമർപ്പിച്ച അപേക്ഷ . 

- (2) ദേവികുളം അഡീഷണൽ തഹശീൽദാരുടെ 11 - 3- 2015 -ാം തീയതിയിലെ G3 - 1677 / 15 -ാം നമ്പർ റിപ്പോർട്ട്. 


ന 


ശീ . മുഹമ്മദ് ഷാഫി s/ o മീരാൻ മൗലവി, പൂണുക്കുടിയിൽ എന്ന കക്ഷി ടിയാന്റെ ഉടമസ്ഥതയിലും കരം 
തീരുവയിലുമുള്ള കുഞ്ചിത്തണ്ണി വില്ലേജിൽ ബ്ലോക്ക്- 09 - ൽ റീസർവെവ്വ -68 /5 -2,- ൽപ്പെട്ട 00.1575 ഹെക്ടർ വസ്തുവിന് ഫെയർവാല്യൂ 
നിശ്ചയിച്ച് ലഭിക്കുവാനാണ് സൂചന (1) പ്രകാരം അപേക്ഷ സമർപ്പിച്ചിരുന്നത്. 

- ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും വില്ലേജ് റിക്കാർഡും സൂചന ( 2) പ്രകാരം ദേവികുളം തഹശീൽദാർ ലഭ്യമാക്കിയിട്ടുള്ളത് 
പരിശോധിച്ചതിലും ഈ ഓഫീസിൽ നിന്നും സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത് പരിശോധിച്ചതിലും അപേക്ഷാ 
വസ്തുവിന് Hill tract without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 37 ,200 ന്യായവില 
നിശ്ചയിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു. 


| FORM " A 

[See Rule 4 ] 

NOTIFICATION 
No. B4- 1149 / 17 . 

17th April 2017. 
Whereas , it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp 
Act , 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 , the Fair Value of the land in 
Idukki District is hereby fixed as shown in the Schedule thereto : 


SCHEDULE 


District - Idukki. 


Taluk — Devikulam . 


Village — Vattavada . 


Survey 
No . 


Sub 
Division 

No . 


Re - 
Survey Surv 
Block N 


Survey 
| Sub - 
Division 


Municipality / 
Panchayath/ 
Corporation 


Name of the 
Local Body 


Ward 
No . 


Classification 

by use 


Fair Value 
per Are 


. 


, in 


.. 


.. 


9 


8 


5-2 


Panchayath 


Vellathooval 


.. 


Dry 


37,200 


(Sd.) 
Sub Collector 


Devikulam . 


ERNAKULAM DISTRICT 


NOTIFICATIONS 


Whereas , it is expedient to publish the fair value of the land as required under Section 28A of the Kerala Stamp 
Act, 1950 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 . 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial numbers in respect of the land situated in the Survey /Re - survey Numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column (1) thereof. 


349 


No . N -566 /2017 /K .Dis . 


25th February 2017. 


SCHEDULE 


District Ernakulam . 


Taluk - Kanayannur. 


Village — Kakkanad . 


Fair Value 

per Are 


Sub - Re- Re- Re- Sy. Municipality / Name and Name and 
Sl. Survey Division Survey Survey Sub - Panchayath / Number of No. of 
No. No . No. Block No . Division Corporation Ward / Ward 

No. 

Local Body 


Panch Pality 


Classification 

by use 


vision 


6254 


. 


.. 


9 


551 


13 


Municipality 


Thrikkakara 


7,00,000 


12- Residential plot 
Thrikkakara with Corp ./Mun ./ 

Pan . Road 

access 


No. N -8008 /2016 /K .Dis . 


3rd April 2017 


SCHEDULE 


District — Ernakulam . 


Taluk - Kunayannur. 


Village — Thrikkakara North . 


Sub - Re- Re- 
Sl. Survey Division Survey Survey 
No. No . No . Block No. 


Re-Sy. Municipality / Name and Name and 

Sub- Panchayat/ No. of Ward / No. of 
Division Corporation Local Body Ward 

No. 


Fair Value 

per Are 


Classification 

by use 


213 


.. 


VI 


108 


3 


4,00,000 


Municipality Kalamassery Pallilamkara Residential 

V plot with private 

road access 


No. N -101/2017 /K .Dis . 


10th April 2017. 


SCHEDULE 


District - Ernakulam . 


Taluk - Kanayannur. 


Village — Ernakulam . 


Sub - Re- Re - 
Sl. Survey Division Survey Survey 
No. No. No . Block No . 


Fair Value 

per Are 


Re- Sy. Municipality/ Name and Name and 

Sub- Panchayat/ No . of Ward / No. of 
Division Corporation Local Body Ward 

No . 


Classification 

by use 


. 


2562 


1 


. 


. 


Corporation 


Kochi 


49,87,500 


Commercially 
important 

plot 


350 


No. N -8333 /2016 / K .Dis . 


20th April 2017. 


SCHEDULE 


District— Ernakulam . 


Taluk — Aluva . 


Village — Parakkadavu . 


Sub - Re- Re - Re-Sy. Municipality/ Name and Name and 
Si. Survey Division Survey Survey Sub - Panchayat/ No. of Ward/ No. of 
No. No. No. Block No. Division Corporation Local Body Ward 


Fair Value 

per Are 


Classification 

by use 


No. 


. 


. 


. 


V 


409 


13 


Panchayath 


2,00 ,000 


Parakkadavu Kurumassery Residential 

plot with private 

road access 


7 


pl 


No. N -419 /2017 /K .Dis . 


20th April 2017 . 


SCHEDULE 


District - Ernakulam . 


Taluk - Kanayannur. 


Village - Poonithura . 


Sub - Re- 
SI. Survey Division Survey 
No . No. No . Block 


Re - 
Survey 
No . 


Fair Value 

per Are 


Re - Sy. Municipality / Name and Name and 

Sub - Panchayat/ No. of Ward / No . of 
Division Corporation Local Body Ward 

No. 


Classification 

by use 


- 


1213 


3 


. 


. 


. 


Corporation 


Kochi 


49 


9 ,75,000 


Residential 
plot with PWD 

road access 


No. N - 2172 /2017 /K . Dis. 


20th April 2017. 


SCHEDULE 


District - Ernakulam . 


Taluk - Kanayannur. 


Village 


Cheranelloor. 


Sub - Re - Re - Re- Sy. Municipality / Name and Name and 
Sl. Survey Division Survey Survey Sub - Panchayat/ No. of Ward/ No. of 
No . No. No . Block No. Division Corporation Local Body Ward 

No. 


Classification 

by use 


Fair Value 

per Are 


12255 


995 


Corporation 


Kochi 


6, 00, 000 


Thattazham -74 Residential 

plot with Corp. 

road access 


351 


No. N -711/ 2016 / K .Dis. 


28th April 2017. 


SCHEDULE 


District — Ernakulam . 


Taluk - Kanayannur. 


Village — Kakkanad . 


Sub - Re- Re- 
Sl . Survey Division Survey Survey 
No . No. No. Block No. 


Re- Sy. Municipality / Name and Name and 

Sub - Panchayat No. of Ward / No. of 
Division Corporation Local Body Ward 

No. 


Fair Value 

per Are 


Classification 

by use 


4564 


. 


. 


. 


429 


2 1 


Municipality 


Thrikkakara 


7 


7,00,000 


Residential 
plot with private 

road access 


No. N -6201/2016 /K .Dis . 


8th May 2017 


SCHEDULE 


District - Ernakulam . 


Taluk - Paravur. 


Village — Kadungallur. 


Sub - Re- Re - 
Sl . Survey Division Survey Survey 
No . No. No . Block No. 


Fair Value 

per Are 


Re -Sy. Municipality/ Name and Name and 

Sub - Panchayat/ No. of Ward / No. of 
Division Corporation Local Body Ward 

No . 


Classification 

by use 


. 


72 


3 


. 


. 


. 


Panchayath Kadungallur 


. 


Wet land 


80,000 


(9) 


No. N -603 / 2017 / K .Dis. 


8th May 2017 


SCHEDULE 


District - Ernakulam . 


Taluk - Aluva . 


Village Parakadavu . 


Sub - Re- Re - 
Sl . Survey Division Survey Survey 
No. No. No. Block No. 


Re -Sy. Municipality/ Name and Name and 

Sub - Panchayat/ No. of Ward / No. of 
Division Corporation Local Body Ward 

No . 


Fair Value 

per Are 


Classification 

by use 


. 


. 


. 


4 


255 


14 


Panchayath Parakkadavu Elavoor- 15 


2,00 ,000 


Commercially 
important 

plot 


352 


13 


(10 ) 


No. N - 1795 / 2017/K .Dis . 


8th May 2017 


SCHEDULE 


District - Ernakulam . 


Taluk — Aluva. 


Village — Chengamanad . 


Sub - Re- Re - 
Sl . Survey Division Survey Survey 
No . No. No . Block No. 


Re-Sy. Municipality/ Name and 

Sub - Panchayat/ No. of Ward / 
Division Corporation Local Body 

No . 


Name and 
No. of 
Ward 


Fair Value 

per Are 


Classification 

by use 


. 


. 


8 


53 


5 


1, 25 ,000 


Panchayath Chengamanad Kaprassery Residential 

plot with 
Panchayath 
road access 


(11 ) 


No. N -3104 /2017/K .Dis . 


8th May 2017 


SCHEDULE 


District - Ernakulam . 


Taluk - Kanayannoor. 


Village — Thrikkakara North . 


Sub - Re- 
Sl. Survey Division Survey 
No . No . No. Block 


Re- Re-Sy. Municipality / Name and Name and 
Survey Sub- Panchayat/ No. of Ward / No. of 
No. Division Corporation Local Body Ward 

No. 


Fair Value 

per Are 


Classification 

by use 


se 


1243 


.. 


145 


4 


5 ,50 ,000 


Municipality Kalamassery Pallilamkara Residential 

plot with private 

road access 


Revenue Divisional Office , 
Fort Kochi. 


( Sd.) 
Sub Collector 


PALAKKAD DISTRICT 


FORM C 


[ See Rule 5 (8)] 


NOTIFICATIONS 


Whereas, it is expedient to publish a notification showing revised value of land as required under Section 28A of 
the Kerala Stamp Act, 1959 read with sub -rule (8 ), of rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules, 1955 , the fair value of the land in Palakkad District is hereby fixed finally as shown in the Schedule hereto: 


14 


No. D4 -2016 /66330 / 9 . 


27th January 2017 . 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village and 

Survey No. with 
Sub Division No. 


Corporation / 
Municipality/ 
Panchayath 


Ward 


Classification 

by use 


Fair value of 

the land 
already fixed 

(per Are) 


Revised Fair 
Value of 

Land 
(per Are) 


Palakkad 


Alathur 


Nilam 


50,000 


Kuthannur 
Panchayath 


Kuthannur - 1 
Village, 
Kuthannur Desom , 
Re- Survey 
No. 424 /5 


6 ,500 per Are 
for an extent of 
0 .2560 Hec. Areas 
mentioned in 
Sl. No. 1 of 
Document 
No. 10 /05, 
of the SRO , 
Kuzhalmannam 


No. D4 -2016 /56903/9 . 


6th May 2017 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village and 

Survey No. with 
Sub Division No . 


Corporation / 
Municipality / 
Panchayath 


Ward Classification 

by use 


Fair value of 

the land 
already fixed 

(per Are ) 


Revised Fair 
Value of 

Land 
(per Are) 


Palakkad 


Alathur 


. 


Nilam 


Vadakkancherry 
Panchayath 


89 ,200 


Vadakkancherry -1 
Village, 
Kizhakkancherry 
Desom , 
Re- Survey 
No. 498 /2 


9 ,000 per Are 
for an extent of 
0 .2419 Hec . Areas 
mentioned in 
Sl. No. 1 of 
Document 
No. 2386 /2007 & 
3200 /2008 , SRO 
Vadakkancherry 


( 3 ) 


No. D4 -2016 /58784 /9 . 


17th January 2017 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village and 

Survey No . with 
Sub Division No . 


Corporation / 
Municipality / 
Panchayath 


Ward Classification 

by use 


Fair value of 

the land 
already fixed 

(per Are) 


Revised Fair 
Value of 

Land 
(per Are ) 


Palakkad Mannarkkad 


Kottoppadam 


. 


Wet land 


25,000 


Kottoppadam -2 
Village, 
Ariyur 
Desom , 
Survey 
No. 250 / 3A 


10 ,000 per Are 
for an extent of 
0 . 1518 & 0 . 1518 
Hec . Areas 
mentioned in 
Sl. No. 1 of 
Document 
No . 2392 / 72 & 
1218 / 74 of the 
SRO , Mannarkkad 


354 


15 


( 4 ) 


No. D4 -2016 /73440 /9 . 


10th April 2017 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village and 

Survey No. with 
Sub Division No . 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Fair value of 

the land 
already fixed 

(per Are) 


Revised Fair 
Value of 

Land 
(per Are ) 


Palakkad 


Pattambi 


12 ,50,000 


Koppam 
Panchayath 


Residential 
plot without 
road access 


Koppam 
Village , 
Amayur 
Desom , 
Re- Survey 
No. 125/ 11 


7,17 ,500 per Are 
for an extent of 
0 . 0971 Hec . Areas 
mentioned in 
Sl. No. 1 of 
Document 
No. 929/08 of 
the SRO , 
Vilayur. 


Collectorate , 
Palakkad . 


(Sd .) 
District Collector. 


തിരുത്തൽ പരസ്യം 
MMID OD - 10154 / 2016. 

2017 620 6. 
Som Opera , loco1 ), fo lceja olmboo mm 126/6- 080950) , (col. 2320223 BroouonĎ, S/ Doro20ðDod 2002 ), 
2007000sl moMJ , MOGO19130 29009310S OOAJOnneoolong B30108 0.0283 29mo Unoldomo 0.2824 20m 
തിരുത്തി വായിക്കേണ്ടതാണ്. 
സബ് കളക്ടറുടെ കാര്യാലയം, 

(697) 
6323°elo . 

mm ABÁSO. 
MALAPPURAM DISTRICT 


FORM ‘A ’ 
[ See Rule 4 ] 


NOTIFICATIONS 


WHEREAS, it is expedient to publish the Fair Value of land as required under Section 28A of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 1995 , the fair value of land in 
Malappuram District is hereby fixed as shown in the Schedule thereto : 


( 1) 


No. J-231/2016 . 


28th April 2017 


SCHEDULE 


District - Malappuram . 
Village — Thalakkad . 


Taluk — Tirur. 
Desom — Thalakkad . 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
number with 
sub Division No . 

(3 ) 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 


( 1 ) 


(1) 


(2) 


(4 ) 


(5 ) 


(6 


Malappuram 


Tirur 


Thalakkad 


Thalakkad 

200 / 12 


Residential 

plot with 
road access 


60,000 
per Are 


355 


No. J-514 /2017. 


11th May 2017 . 


SCHEDULE 


District — Malappuram . 


Taluk — Tirur. 


Village — Vettom . 


Desom — Padiyam . 


Name of 
District 


Name of 

Taluk 


Ward 


Name of 
Village and 

Survey 
number with 
sub Division No. 


Corporation / 
Municipality/ 
Panchayath 


Classification 

by use 


Fair Value 
of the land 
already fixed 


(1) 


(2 ) 


(3 ) 


(5) 


(6 ) 


(7 ) 


Malappuram 


Tirur 


Panchayath 


Vettom 
82/24 


Residential 
plot with NH /PWD 

road access 


75 ,000 
per Are 


(3) 


No. J-3130 /2017 . 


11th May 2017 


SCHEDULE 


District - Malappuram . 


Village — Tirur. 


Taluk - Kottakkal. 


Name of 
District 


Name of 

Taluk 


Name of 
Village and 

Survey 
number with 
sub Division No . 


Corporation / 
Municipality / 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 


(1) 


(2) 


(3) 


(5) 


Malappuram 


Tirur 


Kottakkal 

107 / 19 


Municipality 


. 


Reside 


Residential 

plot with 
Municipal road access 


2 ,40,000 
per Are 


Revenue Divisional Office , 
Tirur. 


(Sd .) 
Revenue Divisional Officer. 


356 


